Kerala Gazette No. 19 dated 12th May 2015 . 
PART I 


V 


GOVERN 


കേരള 


4ൾ ബാ 


OF KERAL 


കേരള സർക്കാർ 

സംഗ്രഹം 
തൊഴിലും നൈപുണ്യവും വകുപ്പ് സംസ്ഥാനത്തെ പുതിയ ഉപഭോക്തൃ വില 
- സൂചിക തയ്യാറാക്കുന്നതിനാധാരമായതും 2011- 12 അടിസ്ഥാന വർഷമായി 
തയ്യാറാക്കപ്പെട്ടതുമായ കുടുംബ ബഡ്ജറ്റ് സർവ്വേയുടെ അടിസ്ഥാന 

ത്തിൽ തയ്യാറാക്കിയ " ലിങ്കിംഗ് ഫാക്ടർ അംഗീകരിച്ചും 
ആയതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പുതിയ 
ഉപഭോക്തൃ വില സൂചിക പ്രസിദ്ധീകരിക്കുന്നതിനുള്ള 
അനുമതി സംസ്ഥാന ഇക്കണോമിക്സ് ആന്റ് 

സ്റ്റാറ്റിസ്റ്റിക്സസ് വകുപ്പിന് നൽകിയും 
- ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


- തൊഴിലും നൈപുണ്യവും ( ഇ ) വകുപ്പ് 
സ . ഉ. ( എം . എസ്.) നമ്പർ 34 /2015 / തൊഴിൽ. തിരുവനന്തപുരം, തീയതി 26- 3- 2015 . 


പരാമർശം: - 1. 27 - 8 - 2010 - ലെ സ . ഉ . ( എം . എസ് .) നമ്പർ 104/ 2010 / തൊഴിൽ 

നമ്പർ ഉത്തരവ്. 
2. 31- 8 - 2013 - ലെ സ . ഉ . ( എം . എസ് . ) നമ്പർ 103 / 2013 / തൊഴിൽ 

നമ്പർ ഉത്തരവ്. 
3. 29 - 8 - 2014 - ലെ സ . ഉ . ( എം . എസ് .) നമ്പർ 107 / 2014 / തൊഴിൽ 

നമ്പർ ഉത്തരവ്. 
ഇക്ക ണോ മിക് സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക് സ് വകുപ്പ് ഡയറക്ടർ 
ജ ന റലിന്റെ 28 - 1 - 2015 - ലെ എ ഫ് . ബി . എസ് . 18986 
2014 / ഡിഇഎസ് നമ്പർ കത്ത്. 

- ഉത്തരവ് 


4 . 


കേരളത്തിലെ വ്യാവസായിക കാർഷിക മേഖലകളിലെ തൊഴിലാളികളുടെ 
ക്ഷാമബത്ത നിർണ്ണയിക്കുന്നതിനാ ധാ ര മായ പുതിയ ഉപഭോക്തൃ വില സൂചിക 
തയ്യാറാക്കുന്നതിന്മുന്നോടിയായി പരാമർശം ( 1) - ലെ ഉത്തരവ് പ്രകാരം രൂപീകരിക്ക 
പ്പെട്ട കേരള കൺസ്യൂമർ പസ് ഇൻഡക്സസ് റിവിഷൻ കമ്മിറ്റി തയ്യാറാക്കിയ 
കുടുംബ ബഡ്ജറ്റ് സർവ്വേ റിപ്പോർട്ടിന് പരാമർശം ( 2 ) - ലെ ഉത്തരവ് പ്രകാരം 
അംഗീകാരം നൽകിയിരുന്നു . പ്രസ്തുത കുടുംബ ബഡ്ജറ്റ് സർവേ റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ 2011 - 12 അടിസ്ഥാന വർഷമായി കണക്കാക്കി പുതിയ ഉപഭോക്ത 
വില സൂചിക നിർണ്ണയിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ " ലിങ്കിംഗ് ഫാക്ടർ - ന് 


പരാമർശം (3 ) - ലെ ഉത്തരവ് പ്രകാരം പുനരുജ്ജീവിപ്പിച്ച കേരള കൺസ്യൂമർ പ്രസ് 
ഇൻഡക്സസ് റിവിഷൻ കമ്മിറ്റി അംഗീകാരം നൽകുകയും ആയത് സർക്കാരിന്റെ 
പരി ഗ ണ നയം അംഗീകാ ര ത്തിനു മായി പരാമർശം ( 4 ) - ലെ കത്ത് പ്രകാരം 
ലഭിച്ചിട്ടുള്ളതുമാണ്. 

DEPARTMENT OF ECONOMICS & STATISTICS 
| Family Budget Survey 2011 - Linking Factor 


Sl. No. 


Centres 


Linking Factor 


Kasaragod 

2 .05 
Kannur 

2 . 02 
Wayanad 

1 . 93 
Kozhikode 

2 . 02 
Malappuram 

2 .00 
Palakkad 

2 . 09 
Thrissur 

1. 87 
Chalakkudy 

2 .00 
Ernakulam 

2 . 03 
Idukki 

1 . 97 
Mundakayam 

2 .17 
Kottayam 

2 . 08 
Alappuzha 

2 . 05 
Pathanamthitta 

2 . 03 
Punalur 

2 ,10 
Kollam 

2 . 09 
17 Thiruvananthapuram 

2 . 11 
- മുകളിൽ പ്രസ്താവിച്ചിട്ടുള്ള ഇക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സസ് വകുപ്പ് 
തയ്യാറാക്കിയ " ലിങ്കിംഗ് ഫാക്ടർ സർക്കാർ വിശദമായി പരിശോധിച്ചു . പരാമർശം 
( 3 ) - ലെ ഉത്ത രവ് പ്രകാരം പുന രു ജ്ജീവിപ്പിച്ച കേരള കൺ സ മർ പസ് 
ഇൻഡക്സസ് റിവിഷൻ കമ്മിറ്റി ശുപാർശ ചെയ്ത പ്രസ്തുത ലിങ്കിംഗ് ഫാക്ടർ 
അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ടി ലിങ്കിംഗ് ഫാക്ടറിന്റെ അടിസ്ഥാനത്തിൽ 
2015 മാർച്ച് മാസം വരെയുള്ള ഉപഭോക്തൃ വില സൂചിക ( കാർഷിക വ്യാവസായിക 
തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളത്) 1998 - 99 അടിസ്ഥാന വർഷമാക്കി പ്രസിദ്ധീകരിക്കു 
ന്നതിനും തുടർന്നുള്ള മാസങ്ങളിലെ ( 2015 ഏപ്രിൽ മാസത്തെ മുതൽ) ഉപഭോക്ത 
വില സൂചിക 2011 - 12 അടിസ്ഥാന വർഷമാക്കി പ്രസിദ്ധീകരിക്കു ന്നതിനു മുള്ള 
അ നു മ തിയും സംസ്ഥാന ഇക്ക ണോ മിക് സ് ആന്റ് സ്റ്റാറ്റി സ്റ്റിക് സ് വകു പ്പി ന് 
നൽകികൊണ്ട് ഇതിനാൽ ഉത്തരവ്പുറപ്പെടുവിക്കുന്നു . - 

ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം, 
ഡയറക്ടർ ജനറൽ, ഇക്കണോമിക്സ് ആന്റ് 

- ടോം ജോസ്, 
സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ്, തിരുവനന്തപുരം. 

പ്രിൻസിപ്പൽ സെക്രട്ടറി. 


16 


